GovernmentofKerala 
കേരള സർക്കാർ 

2007 


- Reg. No. രജി. നമ്പർ 
KLTV [ N 122006-2008 


KERALA GAZETTE 
-- കേരള ഗസററ് 

PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LII 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


24th July 2007 
2007 ജൂലൈ 24 
2nd Sravana 1929 
- 1929 ശ്രാവണം2 


വാല്യം 52 


നമ്പർ 


PART III 
Public Works Department 


ലല പരസ്യം 

| 2 ,2007-08 ) 
നമ്പർ ഡി ബി ( T ) 80/ 85 (Vol . II) . 

2007ജൂലൈ2 , 
മാവേലിക്കര-കഷ്ണപുരം റോഡിൽ കി . മീററർ 
81700- ൽ കുറിതെരുവ് ജംഗ്ഷന് കതക്ക് റോഡിൻ 
വലതുവശത്തായി വീണുകിടക്കുന്ന ഒരു ആഞ്ഞിലിമരം 
2007ജൂലൈമാസം 26-ാം തീയതി പകൽ 11 മണിക്ക് 
ടി സ്ഥലത്തുവച്ച് പരസ്യമായി ലേലംഉയർ ത 

കൊടുക്കുന്നതാണ്, ലേലത്തിൽ പങ്കെടുക്കാൻ താൽപര്യ 
മുളളവർ ലേലത്തിനു മുൻപായി രൂപ 1 ,500 
(ആയിരത്തിഅഞ്ഞൂറ് രൂപ നീരത ഭവ്യമായി കെട്ടി 
വയ്ക്കേണ്ടതാണ്. ഏററവുംകൂടുതൽതുകയ് ക്ക് ലേലം 
വിളിക്കുന്ന ആളിന് മേലധികാരിയുടെ അംഗീകാര 
അത്തിന് വിധേയമായി ലേലം സ്ഥിരപ്പെടുത്തി 
കൊടുക്കുന്നതും ടി ആൾ ലേലത്തുകയും 123 % 
വിൽപ്പന നികുതിയും ലേലം വിളിക്കുന്ന ഉദ്യാഗ 
സ്ഥനെ ഏൽപ്പിക്കേണ്ടതുമാണ്. ലേലം സ്ഥിരപ്പെടു 
അത്തിയതു മുതൽ ടി വകം നീക്കം ചെയ്യുന്നതു 
വരെയുളള കഷ്ടനഷ്ടങ്ങൾക്ക് പൊതുമരാമത്ത് 
വകുപ്പ്ഉത്തരവാദി ആകുന്നതല്ല . ലേലംസംബന്ധിച്ച് 
പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. 


അസീസിൻറ 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ , 


മാവേലിക്കര, 


